കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/634/ 2012 - 14 


GOVER 


കരമ 


രള സർക്ക 


ക്കാർ . 


SRNMEN 


ENT OF 


KERALA 


tl cf Kk del 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 സെപ്റ്റംബർ 23 
23rd September 2014 

1190 കന്നി 7 
7th Kanni 1190 
1936 ആശ്വിനം 1 
1st Aswina 1936 


Vol. III 


No. 1 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 


Thiruvalla Taluk 


ലേല പരസ്യം 


നമ്പർ ബി2 - 2193 / 2012 . 


2014 ആഗസ്റ്റ് 26. 


അനധികൃതമായി കടത്തിയതിന് കോയിപ്രം പോലീസ് 
കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ പരിസരത്ത്സൂക്ഷിച്ചുവരുന്ന റബിൾ, 
മെറ്റൽ എന്നിവ നിയ മാ നു സൃതം ലേലം ചെയ്യു ന്ന തിന് 
തിരു വല്ല റവന്യൂ ഡിവി ഷ ണൽ ആഫീസർ തിരു വല്ല 
തഹശീൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. ആയതിന്റെ 
അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ പരിസരത്തുള്ള 10 മെട്രിക് ടൺ 
മെറ്റൽ, 10 മെട്രിക്ടൺ റബിൾ എന്നിവ 30 - 10 - 2014 -ാം തീയതി 
രാവിലെ 11 മണിക്ക് തിരുവല്ല തഹശീൽദാരുടെയോ 
തഹശീൽദാർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 
സാന്നിധ്യത്തിൽ കോയിപ്രം പോലീസ് സ്റ്റേഷൻ പരിസരത്തു 
വച്ച് പര സ്യ മാ യി ലേലം ചെയ്ത് വിൽക്കു ന്ന താ ണ് . 
ലേലത്തിൽ പങ്കെടുക്കുവാൻ - 1, 000 നിരതദ്രവ്യം 


കെട്ടിവയ്ക്കേണ്ടതും തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേ 
ണ്ടതുമാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്ക ലിക മായി സ്ഥിര പ്പെ 
ടുത്തുന്നതും ലേലത്തുകയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ 
മുഴു വൻ തുകയും അ പ്പോൾതന്നെ ടിയാൾ ഒടു ക്കു 
വരുത്തേണ്ടതുമാണ്. ജില്ലാ കളക്ടർ റവന്യൂ ഡിവിഷണൽ 
ആഫീസർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം, മെറ്റൽ, 
റബിൾ പ്രസ്തുത സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 
സാധാരണ സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമാണ്. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
തഹശീൽദാർ. 


തിരുവല്ല . 


